Government ofKerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


OVERNMY 


MENT OF 


व जपत 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 


7th July 2009 

2009 ജൂലൈ 7 
16th Ashadha 1931 
1931 ആഷാഢം 16 


നമ്പർ 


PART III 
Police Department 


ലേല ദർഘാസ് പരസ്യം 


നമ്പർ 22- 2397 / 2006 /എസ് . 


2009 ജൂൺ 16 . 


തിരുവനന്തപുരം പേരൂർക്കട എസ്. എ . പി. കമാണ്ടന്റിന്റെ 
അധീനതയിലുളളതും പോലീസ് വകുപ്പിന് ആവശ്യമില്ലാത്ത 
തുമായ താഴെപ്പറയുന്ന 2 വാഹനങ്ങൾ 2009 ആഗസ്റ്റ് മാസം 
18 -ാം തീയതി രാവിലെ 11 മണിക്ക് എസ്. എ . പി. ക്യാമ്പിൽ വച്ച് 
പരസ്യമായി ലേല ദർഘാസുവഴി വിൽപ്പന നടത്തുന്നതാണ്. 


ക്രമ രജി. 
നമ്പർ നമ്പർ 


ഇനം 


മോഡൽ നിരതദ്രവ്യം 


രൂപ് 


കൂടാതെ ടി ലേലത്തിന് സീൽ ചെയ്ത ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾ നൽകുവാൻ 
താൽപ്പര്യമുളളവർ നിരതദ്രവ്യം എസ്. എ . പി. ബറ്റാലിയൻ 
ഓഫീസിൽ അടച്ച് രസീതടക്കം അവ കമാണ്ടന്റ്, സ്പെഷ്യൽ 
ആംഡ് പോലീസ്, തിരുവനന്തപുരം-5 എന്ന വിലാസത്തിൽ 
17 - 8 - 2009 വൈകുന്നേരം 5 മണിക്ക് മുൻപ് കിട്ടത്തക്കവണ്ണം 
ഓരോ വാഹനത്തിനും പ്രത്യേകമായി സമർപ്പിക്കേണ്ടതാണ്. 
കവറിനു പുറത്ത് വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പരും പരസ്യ 
നമ്പരും സഹിതം " വാഹന ലേലത്തിനുളള ദർഘാസ് എന്ന് 
വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ/ ദർഘാസിലോ കാണുന്ന കൂടുതൽതുകയ്ക്ക് ലേലം 
സ്ഥിര പ്പെ ടു ത്തി ക്കൊടു ക്കു ന്നതും ടിയാൻ ഉടൻതന്ന 
ലേലസംഖ്യയുടെ പകുതിതുകയും നിയമാനുസൃതമായ വില്പന 
നികുതിയും ( നിരതദ്രവ്യം കഴിച്ച്) ചേർത്ത് ലേലസ്ഥലത്ത്തന്നെ 
അടയ്ക്കേണ്ടതാണ്. ബാക്കിതുകയും നികുതിയും ലേലം സ്ഥിര 
പ്പെടുത്തിയ എസ്. എ . പി. കമാണ്ടന്റിന്റെ ഉത്തരവുകിട്ടി 10 
ദിവസത്തിനുള്ളിൽ എസ്. എ . പി. ബറ്റാലിയൻഓഫീസിൽ അടച്ച് 
ലേലവാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കംചെയ്യേണ്ടതുമാണ്. 
ലേലത്തിൽ പങ്കെടുത്ത മറ്റുളളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 


| 1 


KEV 8084 


റ്റാറ്റാ ബസ് 


1984 


8 ,500 


2 


2, 600 


KL -01 D3773 മഹീന്ദ്ര ഡീസൽ 1993 

ജീപ്പ് 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർ മുൻപ് അതാത് വാഹനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുളള 
നിരതദ്രവ്യത്തുക ലേലസ്ഥലത്ത്അടച്ച് രസീത്വാങ്ങേണ്ടതുമാണ്. 


Gaz. No. 27/2009 /DTP ( Police). 


KERALA GAZETTE 


[ PART III 


ഏതെങ്കിലും കാര ണ വശാൽ ലേലം സ്ഥിരപ്പെടുത്തി കൂടാതെ ലേലത്തിൽ പങ്കെടുക്കു വാൻ ഉദ്ദേശിക്കു ന്ന 
കിട്ടുന്നയാൾ മേൽപ്പറഞ്ഞ ലേല നിബന്ധനകൾ ലംഘിക്കുക - വരിൽനിന്നുംമുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ 

നേരിട്ടോ തപാൽമാർഗ്ഗമോ കൊല്ലം ജില്ലാ പോലീസ്സൂപ്രണ്ടിന്റെ 
കൂട്ടുന്നതും വാഹനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

കാര്യാലയത്തിൽ സ്വീകരിക്കുന്നതാണ്. നിരതദ്രവ്യത്തുകയുടെ 

നിരക്കിൽ ഏതെങ്കിലും ഒരു ദേശസാൽക്കത് ബാങ്കിൽനിന്നും 
പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെ ങ്കിലും നഷ്ടം 

കൊല്ലം ജില്ല പോലീസ്സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 
സംഭവിച്ചാൽ ആയതിന് മുൻലേലക്കാരൻഉത്തരവാദിയാകുന്നതും 

ഡാഫ്റ്റ് അടക്കംചെയ്യേണ്ടതും കവറിനു പുറത്ത്“ ഡിപ്പാർട്ടുമെന്റ് 
ആയത് ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. എന്നാൽ 

വാഹനം .......................( നമ്പർ) ലേലത്തിൽ വാങ്ങുവാനുള 
പുനർലേലത്തിൽ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ടിയാൻ 

ദർഘാസ് എന്ന്വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുമാണ്. ലേലം 
അർഹനായിരിക്കുന്നതല്ല . 

അവസാനിച്ചാലുടൻ ദർഘാസുകൾതുറക്കുന്നതും ലേലത്തിലെയോ 

ദർഘാസിലേയോ തുകയിൽ ഏതാണോ കൂടുതൽ ആയതിന് 
ടി വാഹനങ്ങൾ എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 

ലേലം ഉറപ്പിക്കുന്നതുമാണ്. ലേലത്തിൽ എടുത്തയാൾ ഉടൻതന്നെ 
10 മണിമുതൽ വൈകുന്നേരം 5 മണിവരെയുള്ളസമയത്ത്ക്യാമ്പിൽ ലേലം/ ദർഘാസ്തുകയുടെപകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) 
ബന്ധപ്പെട്ടവരുടെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. ലേല സ്ഥലത്തുവച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവുകിട്ടി 10 ദിവസ 
യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു കാരണവും ത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ വിൽപ്പന 
കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്ന നികുതിയും ( 12.5 % വാറ്റ്+ 10 % സെസ്) അടച്ച് സ്വന്തം ഉത്തര 
തിനുമുള്ള അധികാരം എസ്. എ . പി. കമാണ്ടന്ററിൽ നിക്ഷിപ്ത വാദിത്വത്തിൽ വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 
മായിരിക്കുന്നതാണ്. 

ലേലംകൊണ്ടയാൾ ഈ നിബന്ധനകൾലംഘിച്ചാൽ ടിയാന്റെ 

നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും വാഹനം 
എസ്. എ . പി. കമാണ്ടന്റിന്റെ 

( ഒപ്പ്) 

പുനർലേലം നടത്തുന്ന തു മാ യിരിക്കും. ഇപകാരം പുനർ 
ഓഫീസ്, 

( കമാണ്ടന്റ്, എസ്. എ . പി.) ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ 
തിരുവനന്തപുരം. 

ആയതിന് മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും 
കൂടുതലായി ലഭിക്കുകയാണെങ്കിൽ ആയതിന്മുൻലേലക്കാരൻ 

അവകാശിയല്ലാത്തതുമാകുന്നു . 
ലേലപ്പരസ്യം 

ലേലവസ്തു (വാഹനം) ലേലത്തിനുമുൻപുള്ള 10 പ്രവൃത്തി 
നമ്പർ ഇ2- 56095/ 06 ക്യു . 

2009 ജൂൺ 16 . ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് കൊല്ലം ജില്ലാ സായുധസേന 

കമാണ്ടന്റിന്റെമുൻകൂർ അനുവാദത്തോടുകൂടി പരിശോധിക്കാവു 
- കൊല്ലം ജില്ലാ സായുധസേനാക്യാമ്പിൽ സൂക്ഷിച്ചിട്ടുളള 

ന്നതാണ്. യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
ഉപയോഗശൂന്യമായ ഡിപ്പാർട്ടുമെന്റ് വാഹനം കെ എൽ 01 എ ഡി 

പകാ ര മു ളള ലേലം മാറ്റി വയ്ക്കു കയോ അതു പോലെ 
4866 മഹേന്ദ്ര ജീപ്പ് (2004 മോഡൽ) 30-7- 2009 - ന് പകൽ 11 മണിക്ക് 

ലേലം/ ദർഘാസ് വിൽപ്പന അസ്ഥിരപ്പെടുത്തുവാനോ ഉളള 
ടി കാര്യാലയത്തിൽ വച്ച് ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. പൂർണ്ണാധികാരം ജില്ലാ പോലീസ് സൂപ ണ്ടിൽ 

നിക്ഷിപ്തമാണ്. 
- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
നടക്കുന്ന സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും 1,000 രൂപ 

( ഒപ്പ്) 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ആയത് ഡെപ്യൂട്ടികമാണ്ടന്റിന്റെ 

ജില്ലാ പോലീസ്ഓഫീസ്, 

ജില്ലാ പോലീസ് 
കാര്യാലയത്തിൽ അടച്ച്രസീത്വാങ്ങേണ്ടതുമാണ്. 

കൊല്ലം. 

സൂപ്രണ്ടിനുവേണ്ടി. 


